Regn .No. KERBIL /2012/ 45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N ) /634/ 2012 -14 


GOVERN 


, 
കര 


രള സർക 


ക്കാർ 


LSMENT OF KS 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

ചൊവ്വ . 


നമ്പർ 


2014 ഫെബ്രുവരി 4 
4th February 2014 
- 1189 മകരം 22 
22nd Makaram 1189 
- 1935 മാഘം 15 
15th Magha 1935 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വസ്തുവാങ്ങൽ വിജ്ഞാപനം 


നമ്പർ E7 - 6071/13 Ktm . 

- 2014 ജനുവരി 1. 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3901/ RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള എരുമേലി മഹല്ല്മുസ്ലീം ജമാഅത്ത് 
വക പാർക്കിംഗ് ഗ്രൗണ്ടിന് മുൻ വശത്ത് കാഞ്ഞിരപ്പിള്ളി 
താലൂക്കിൽ എരുമേലി തെക്ക് വില്ലേജിൽ ബ്ലോക്ക് 23- ൽ 
റീ . സർവ്വ 250 / 17/ 1- ൽ പെട്ട കാവാലം പുതുപ്പറമ്പിൽ 
ഫിലിപ്പ് മാത്യു , ടിയാൻ ഭാര്യ ഷീബ മാത എന്നിവർ 
വക 1.59 ആർ. വസ്തു വാങ്ങുന്നതിന് അനുമതി തേടി 
വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


- ടി വസ്തു വാങ്ങുന്നതിന് അ നു വ ദി ക്കുന്ന 
കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ, 
അഭിപ്രായങ്ങളോഉണ്ട്ങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
V.I. P . റോഡ്, കലൂർ, കൊച്ചി - 17 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന യാതൊരു ആക്ഷേ പ ങ്ങളും അഭിപ്രാ യ ങ്ങളും 
പരിഗണിക്കുന്നതല്ലെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും 
അറിയിക്കുന്നു . 


( ഒപ്പ്) 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഓഫീസ്, 
വി . ഐ . പി . റോഡ്, കലൂർ, ചീഫ് എക്സിക്യൂട്ടീവ് 
കൊച്ചി. 

ഓഫീസർ. 


14 


KERALA GAZETTE 


[PART III 


